Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ). MMID 
KL/ TV (N )/ 12/2009 - 2011 


Tride 


ROVERNM 


no 


MOD 


MENT OF 
न्यवर 


19 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


12th October 2010 
2010 ÁGS•m 12 


THIRUVANANTHAPURAM , TUESDAY 


No . 


40 


ueijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


ചാവ്വ 


20th Aswina 1932 
1932 mocoſmo 20 


PART III 


Labour Department 


Supplementary Select List -2010 (Ad- hoc) 


NOTIFICATIONS 

(1) 
No . E1 -14959 /2010 . 

23rd September 2010. 
The following is the list of officers approved by the 
Government vide letter No. 20351/D3/2010/ LBR . dated 
13 - 9 - 2010 on the recommendation of Departmental 
Promotion Committee (Lower ) in its meeting held 
on 3 -9 - 2010 for promotion to the cadre of Assistant Labour 
Officer Grade-I/Inspetor of Plantations. 


1. Smt. G . Jalaja 
2. Smt. K . Beena 
3. Smt. Lekshmi N . Gopinath 


(3 ) 


No. E1 - 17722 /2010 . 


23rd September 2010 . 


Supplementary Select List-2010 (Ad-hoc) 
1. Sri K . L . Satheeshkumar - SC 
2 . Sri R . Harikumar 
3. Smt. K . S . Sindhu 


The following is the list of officers approved by the 
Government vide letter No. 20352 /D3/2010 /LBR . dated 
13- 9 - 2010 on the recommendation of Departmental 
Promotion Committee (Lower ) in its meeting held on 3 -9 - 2010 
for promotion to the cadre of Senior Superintendent. 


Select List of Senior Superintendent-2010 ( Ad -hoc ) 


1. Smt. K . R . Savithri Amma 
2 . Smt. K . P. Santhakumari 


No. E1-14960/2010 . 

23rd September 2010 . 
The following is the list of officers approved by the 
Government vide letter No . 20352/D3/2010 /LBR . dated 
13 - 9 -2010 on the recommendation of Departmental 
Promotion Committee ( Lower ) in its meeting held on 3-9 -2010 
for promotion to the cadre of Deputy Labour Officer. 


Office of the Labour 
Commissioner, 
Thiruvananthapuram . 


C . REGHU , 
Labour Commissioner. 


12th OCT. 2010] 


LABOUR DEPARTMENT 


114 


NOTICE 


ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
| ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Office of the Secretary , 
State Advisory Contract 
Labour Board , 
Thiruvananthapuram . 


(Sd .) 
Commissioner for Workmen s 
Compensation & Secretary. 


No, WCA - 585/2010 . 

24th September 2010 . 
- Whereas, M/s. Oriental Insurance Company Ltd . has 
deposited with this Court an amount of Rs. 4 ,42 ,740 
(Rupees four lakhs forty two thousand seven 
hundred and forty only ) as Workmen s Compensation 
payable to the dependents of the deceased workman 
Sri Prasanth , K . M . who met with a fatal accident 
on 11 - 1 - 2010 arising out of an in the course of his 
employment under the employer M / s. Aparajitha 
Synergies (P ) Ltd . 

And whereas, an enquiry conducted through the 
Assistant Labour Officer, Changanassery , it is understood 
that the following persons are the dependants of the 
deceased workman within the meaning of Section 2 (1) (d ) 
of the Workmen s Compensation Act, 1923 . 


നോട്ടീസ് 


DETAILS OF DEPENDENTS 


Relationship 


Father 


Sl. Name & Address Age ( in case 
No. 

of minor) 
- 1 Sri Krishnankutty, 

44 
Mullankuzhi Veedu , 
Nalukodi P. 0 ., 
Paippad, 

Changanassery 
2 Smt. Jagadamma 
3 Sri Pramod 


നമ്പർ ഡി -1186 / 2010 . 

2010 ആഗസ്റ്റ് 6. 
മെസ്സേഴ് സ് സതേൺടിമ്പേഴ് സ് , മാർ ക്കറ്റ് റോഡ്, 
മൂവാറ്റുപുഴയയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . പ്രസാദ് s/ o പുരുഷൻ, 
വാഴ ത്താ ട്ടത്തിൽ ഹൗസ്, മേക്ക ടമ്പ് പി . ഒ . യുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
4 ,64 , 850 രൂപ ( നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി 
എണ്ണൂറ്റി അമ്പത്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2( 1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെആശ്രിതരായി 
മൂവാറ്റുപുഴ താലൂക്ക്, മേക്കടമ്പ് പി. ഒ., വാഴത്തോട്ടത്തിൽ വീട് 
( 1) ശ്രീമതി സുധ w/ o (late ) പ്രസാദ് ( 2 ) ടിയിൽ മനു 
(മകൻ), (3) ടിയിൽ വി. എ . പുഷ്പൻ S/o അയ്യപ്പൻ ( പിതാവ്), 
ടിയിൽ ( 4 ) ഭൂമി w / o പുഷ്പൻ (മാതാവ്) മൂവാറ്റുപുഴ 
മേക്കടമ്പ് പി . ഒ., തറവേലിൽ വീട്, ( 5 ) ശ്രീമതി വിനീത 
( മകൾ), മൂവാറ്റുപുഴ മഴവന്നൂർ പി . ഒ., ആക്കംപറമ്പിൽ, 
( 6 ) ശീമതി അനു ( മകൾ) എന്നിവർ മാത്രമേയുള്ളുവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


Mother 


Elder 
Brother 


Now , therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 (Fifteen ) days from the date of publication of 
this notice in the Official Gazette. If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


( 2 ) 


അപരാജിത സിനർജീസ് ( പി ) ലിമിറ്റഡിന്റെ കീഴിൽ 
ജോലി നോക്കി വ ര മാ ര ക മായി അ പ ക ട മു ണ്ടായി 
മരണമടഞ്ഞ ശ്രീ . പ്രശാന്ത്, കെ . എം .- ന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 4, 42,740 രൂപ 
( നാല് ലക്ഷത്തി നാല് പ ത്തി ര ണ്ടാ യി രത്തി എഴു ന്നൂറ്റി 
നാല്പത്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി 
( 1) ശ്രീ . കൃഷ്ണൻകുട്ടി ( അച്ഛൻ) , ( 2 ) ശ്രീമതി ജഗതമ്മ 
(അമ്മ), ( 3 ) ശ്രീ . പ്രമോദ് (മൂത്ത സഹോദരൻ) എന്നിവർ 
മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലു 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശ വാദവും 


നമ്പർ ഡി - 335 / 2010. 

2010 ആഗസ്റ്റ് 2. 
- ശിൽപി റിയൽടേഴ്സ് ആന്റ് കോൺട്രാക്റ്റേഴ്സ് പ്രൈവറ്റ് 
റോഡ് പനമ്പിള്ളിനഗർ, കൊച്ചി 36 - ന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . കെ . സി . സേവ്യർ, കാക്കി രി യിൽ ഹൗസ്, ഫോർട്ട് 
കൊച്ചിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
3 ,19, 600 രൂപ (മൂന്ന് ലക്ഷത്തിപത്താമ്പ തി നാ യി രത്തി 
അറുന്നൂറ് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2( 1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
എറണാകുളം ജില്ല , ഫോർട്ട് കൊച്ചി, വെളി സ്കൂളിന് കിഴക്ക് 
കാക്കിരിയിൽ വീട്, (1) ശ്രീമതി മോളി സേവ്യർ ( ഭാര്യ ), ടിയിൽ 
( 2 ) കുമാരി നാൻസി സേവ്യർ ( അവിവാഹിതയായ മകൾ), 
ടിയിൽ ( 3 ) ശീ . നാൻസൺ സേവ്യർ (മകൻ) എന്നിവർ 
മാത്രമെയുള്ളു വെന്നും റിപ്പോർട്ട് ചെയ്തി രി ക്കു ന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
- ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
- കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേ ണ്ടതും ആയത് തെളിയി 


12th OCT. 2010] 


LABOUR DEPARTMENT 


115 


ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവ 
കാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽ പറഞ്ഞ വ്യക്തികൾ ക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . 
അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


- ( ഒപ്പ്) 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ ഓഫീസ്, 
കോഴിക്കോട്. 


വർക്ക്മെൻസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ. 


NOTICES 


നമ്പർ ഡി - 3088/ 2008. 

2010 ആഗസ്റ്റ് 6. 
ദേശായി ഹോംസ്, ഗോപാലപ്രസാദ് റോഡ്, എറണാകുള 
ത്തിന്റെ കീഴിൽ ജോലി നോക്കി വ ര മാ ര ക മാ യി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ബാബു , വല്യാണ വീട്ടിൽ, 
മാടവന, പനങ്ങാട് പി . ഒ . യുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 6, 79,507 ( ആറ് ലക്ഷത്തി 
എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഏഴ് മാത്രം) രൂപ 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ട പ രി ഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകു പ്പ നു സ രിച്ച് 
നിർവചിച്ചപകാരം ടിയാന്റെആശ്രിതരായി എറണാകുളം 
ജില്ലയിലെ പന ങ്ങാട് പി . ഒ ., മാട വ ന , വല്യാ വീട് 
(1) ശ്രീമതി കെ. പി. രാധ ( ഭാര്യ ), ( 2) ശ്രീമതികുഞ്ഞി(മാതാവ്), 
( 3 ) കുമാരി അ നിലാ ബാബു ( മ കൾ), ( 4 ) മാസ്റ്റർ 
അഖിൽ ബാബു ( മൈനറായ മകൻ) എന്നിവർ മാത്രമെ ഉള്ളു 
വെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിത 
രാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യു ന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 1) 
No, B . 881 /2009. 

20th September 2010 . 
Whereas , the B . S. N . L ., Kannur has deposited with 
this Court an amount of Rs. 5 , 05 , 981 (Rupees Five lakh 
five thousand nine hundred and eighty one ) as Workmen s 
Compensation payable to the dependents of the deceased 
workman Sri Narayanan who met with a fatal accident on 
22 - 6- 2005 out of and in the course of his employment 
under the above employer. 

And whereas, an enquiry conducted through the 
Assistant Labour Officer Kannur-II Circle , it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 ( 1) (d ) 
of the Workmen s Compensation Act, 1923 . 

DETAILS OF DEPENDENTS 
1. Name & Address Relationship with Age 

the Deceased person 
M . Vinodini, 

Wife 

- 51 
Puthen Veettil House , 
Mavilayi, 

Poduvacherry P. O . 
- 2 P. V. Bhavya do. Daughter 20 

3 P. V. Anju do. 

- Now, therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation, Kannur 
within 15 (Fifteen ) days from the date of publication of 
this notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 


No. - 


ഡെപ്യൂട്ടി ലേബർ 

( ഒപ്പ്) 
കമ്മീഷണറുടെ ഓഫീസ്, 
തൊഴിലാളി 

വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
നഷ്ടപരിഹാരം, 

- കമ്മീഷണർ 
എറണാകുളം. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


16 


നോട്ടീസ് 


നമ്പർ ഡബ്ല്യൂ . സി.-164/ 2006. 2010 സെപ്റ്റംബർ 17. 

- ശ്രീ. മുഹമദിന്റെ കീഴിൽ ജോലി നോക്കിവരവെ മാരക 
മായി അപകട മു ണ്ടായി മര ണ മടഞ്ഞ ശ്രീ . ഷിബു വിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
6,69 ,811 ( ആറു ലക്ഷത്തി അറു പത്തി ഒമ്പ തി നാ യി രത്തി 
എണ്ണൂറ്റി പതിനൊന്ന്മാത്രം) രൂപ ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2( 1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
(1) വാസുനായർ (അച്ഛൻ), (2) ശാരദാമ്മ ( അമ്മ), അലതൊടുകയിൽ 
ഹൗസ്, കരിങ്ങവണ്ണ, താമരശ്ശേരി പി. ഒ., കോഴിക്കോട് ജില്ല 
എന്നിവർ മാത്രമെ ഉള്ളുവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 15 ദിവസ 


- ബി . എ സ്. എൻ.എൽ., കണ്ണൂരിന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . നാരായണന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 5,05 ,981 (അഞ്ച് ലക്ഷത്തി അയ്യായിരത്തി 
തൊള്ളാ യി രത്തി എൺപത്തി ഒന്ന് മാത്രം) രൂപ 
ബി . എസ്. എൻ. എൽ. ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വേഷണത്തിൽ ടിയാന്റെആശ്രിതരായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട്ചെയ്തിരിക്കുന്നു. 


12th OCT. 2010] 


LABOUR DEPARTMENT 


116 


കമ 


പേരും മരിച്ചയാളുമായുള്ള വയസ് 
മേൽവിലാസവും ബന്ധം 


നമ്പർ 


- 1 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur 
within 15 (Fifteen ) days from the date of publication of 
this notice in the Official Gazette. If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 


എം . വിനോദിനി, 

ഭാര്യ - 51 
പുത്തൻവീട്ടിൽ ഹൗസ്, 
മാവിലായ്, 

പി. ഒ. പൊതുവാച്ചേരി 
2 പി . വി. ഭവ്യ 

മകൾ 
- 3 പി . വി. അൻജു ,, 
- ടിയാന്റെആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


20 


ജില്ലാ ഫോറസ്റ്റ് ഓഫീസ്, സുൽത്താൻ ബത്തേരിയുടെ 
കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . രാജന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട 
പരിഹാരം നൽകു ന്ന തി നായി 6 ,28,779 ( ആറ് ലക്ഷത്തി 
ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത്മാത്രം) 
രൂപ ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ 
ടിയാന്റെആശ്രിതരായി താഴെ പറയുന്നവർ മാത്രമേഉള്ളുവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


( 2 ) 


കമ 
നമ്പർ 


പേരും 
- മേൽവിലാസവും 


മരിച്ചയാളുമായുള്ള വയസ് 

- ബന്ധം 


ഭാര്യ 


- 


51 


No. B - 1122/2009/ UC- 29/ 2002 . 20th September 2010. 
- Whereas, the District Forest Office, Sulthan Bathery 
has deposited with this Court an amount of Rs. 6 ,28 ,779 
(Rupees Six Lakh Twenty Eight Thousand Seven 
Hundred and Seventy Nine only ) as payable to the dependents 
of the deceased workman Sri Rajan , who met with a fatal 
accident on 26 - 1 - 2002 arising out of and in the course of 
his employment under the above employer. 

And whereas , an enquiry conducted through the 
Assistant Labour Officer, Sulthan Bathery, it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 (1) (d) 
of the Workmen s Compensation Act, 1923. 


1 മണി, 

ചിറമൂല കോളനി, 

പി. ഒ. മുത്തങ്ങ 
അനീഷ് 

കുങ്കൻ 
4 മഞ്ഞ 


മകൻ 
പിതാവ് 
മാതാവ് 


- ടിയാന്റെആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


Age 


No . 


50 


DETAILS OF DEPENDENTS 
SI. Name & Address Relationship with 

the deceased person 
1 Mani, 

Wife 

- 
Chiramoola Colony , 

Muthanga P. O . 
2 Aneesh 

Son 
3 Kunkan 

Father 
- 4 Manha 

Mother 


do . 
do . 


Office of the Deputy 
Labour Commissioner, 
Kannur. 


(Sd.) 
Deputy Labour Commissioner 

and Commissioner for 
Workmen s Compensation . 


do . 


